ha ONU 
सत्यमेव जयते 


Reg . No. 021. Mmio 
KL / TV (N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERN 


e mbet 
NMENT OF 


od 
OF KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No. 


Vol. LVI 
Weijo 56 


THIRUVANANTHAPURAM , TUESDAY 

Ol@ ummJ300, mely 


15th March 2011 

2011 200 15 
24th Phalguna 1932 
1932 modumo 24 


11 


നമ്പർ 


PART III 
Labour Department 


NOTICES 


(1) 


No. WCA - 884/2010 . 


21st February 2011. 


Whereas, the Executive Engineer, Kerala State Electricity Board , Electrical Division , Nedumangadu has 
deposited with this Court an amount of 3,65 ,240 (Rupees three lakhs sixty five thousand two hundred and forty ) 
only as Workmen s Compensation payable to the dependents of the deceased workman Sri Manikuttan who met 
with a fatal accident on 18 - 9 - 2009 arising out of and in the course of his employment under the above employer. 


And whereas , an enquiry conducted through the Assistant Labour Officer, Nedumangad it is understood that 
the following persons are the dependents of the deceased workman within the meaning of Section 2( 1)(d ) of the 
Workmen s Compensation Act , 1923. 


DETAILS OF DEPENDENTS 
Relationship 


Name and Address 


Age 


Si. 
No. 


Mother 


1 Smt. Bai, 

Mamoodu Veedu , 
Vekllanadu P . O ., 


Thiruvananthapuram - 43 


Sister 


2 Smt. B . Nirmala 
3 Sri Sasibalan 


do. 
do. 
do. 


Brother 


4 


Smt. B . Sunitha 


Sister 


പ്രകാരം 


Now , therefore , notice is hereby given that any other persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me within 15 days (fifteen days) from the date of publication 
of this notice in the official gazette . If no such claims are received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents mentioned above. Claims, if any, preferred thereafter will not 
be considered . 

-- നെടുമങ്ങാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിൽ ജോലി നോക്കിവരവെ 
മാരകമായി അപകടമു ായി മരണമടഞ്ഞ ശ്രീ . മണിക്കുട്ടന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതി 
നായി 
- 3, 65 ,240 (മൂന്നു ലക്ഷത്തിഅറുപത്തയ്യായിരത്തി ഇരുനൂറ്റി നാൽപ്പത് രൂപ) മാത്രം ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടു . 
തൊഴിലാളികൾക്കുള്ള 

നഷ്ടപരിഹാര 

ആക്ടിലെ 2 

- ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച 

ടിയാന്റെ 

- മരണ 
സമയത്തെ ആശ്രിതരായി ശ്രീമതി ഭായി (മാതാവ്) , ബി . നിർമ്മല (സഹോദരി), ശ്രീ . ശശിബാലൻ (സഹോദരൻ), 
ശ്രീമതി. സുനിത (സഹോദരി) 

എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും കഴക്കൂട്ടം 
അസിസ്റ്റന്റ് - ലേബർ ആഫീസർ അന്വേഷണം 

- നടത്തി 
അറിയിച്ചിട്ടു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുഖ ങ്കിൽ അവർക്കുള്ള അവ 
കാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേ തും 

ആയത് 
തെളിയിക്കേ തുമാണ്. നിർദ്ദിഷ്ട 

സമയത്തിനകം 

യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 

ഒന്നുംതന്നെ 
പരിഗണിക്കുന്നതല്ല . 

- (2 ) 

No. WCA- 256/ 2010 . 22nd February 2011. 
Whereas, the Executive Engineer, Kerala State Electricity Board, Electrical Division , Kazhakkoottam has 
deposited with this Court an amount of 4, 79 ,843 (Rupees four lakhs seventy nine thousand eight hundred and forty 
three ) only as Workmen s Compensation payable to the dependents of the deceased workman Sri Devadanam who 
met with a fatal accident on 27 - 10 -2004 arising out of and in the course of his employment under the above 
employer. 

And whereas, an enquiry conducted through the Assistant Labour Officer, Kazhakkoottam it is understood that 
the following person is the dependent of the deceased workman within the meaning of Section 2 (1 ) (d ) of the 
Workmen s Compensation Act , 1923 . 


DETAILS OF DEPENDENT 


Name and Address 


Age Relationship 


Wife 


Smt. Leela, 

S. J. J. Bhavan , Udayaramoola , 
Chanthavila , Kattayikonam P . O ., 

Thiruvananthapuram 


Now , therefore, notice is hereby given that any other persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me within 15 days ( fifteen days) from the date of publication 
of this notice in the official gazette. If no such claims are received within the stipulated time limit , the entire amount 


of compensation will be disbursed to the dependent mentioned above. Claims, if any , preferred thereafter will not be 
considered . 


ഇ. 


- മരണമടയസ്. 


തിരുവനന്തപുരം പൗഡിക്കോണം പനങ്ങോട്ടുകോണത്ത്പുതുക്കുന്ന്പുത്തൻ വീട്ടിൽ ശ്രീ ജസ്റ്റിന്റെ കീഴിൽ കൃഷി 
ജോലി നോക്കിവരവെ - കെ . എസ്. 

ബി . 

ലൈനിൽതട്ടി മാരകമായി 
അപകടമു ായി 

| ശ്രീ . 

ദേവദാനത്തിന്റെ 
ആശ്രിതർക്ക് 

തൊഴിലാളി നഷ്ടപരിഹാരം 

നൽകുന്നതിനായി 
4,79, 843 ( നാലു ലക്ഷത്തിഎഴുപത്തി ഒൻപതിനായിരത്തിഎണ്ണൂറ്റി നാൽപ്പത്തിമൂന്നു രൂപ ) മാത്രം കെ . എസ്. ഇ . ബി . 
കഴക്കൂട്ടം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടു . തൊഴിലാളി 
കൾക്കുള്ള 

നഷ്ട 
പരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതയായി ശ്രീമതി ലീല , എസ്. 

ജെ . ജെ . ഭവൻ, ഉടയാറന്മൂല, കാട്ടായിക്കോണം, തിരുവനന്തപുരം എന്നവർ മാത്രമേ ഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരി 
ക്കുന്നു. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 

മറ്റ് 
ആരെങ്കിലുമുണ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസ 
ത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ തും 

ആയത് 
തെളിയിക്കേ തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് 

വിതരണം ചെയ്യുന്നതാണ്. 
അതിനുശേഷം 

സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 

- ( 3 ) 

No . WCA- 898/ 2010. 22nd February 2011 . 
Whereas, the Director of Insurance, Thiruvananthapuram has deposited with this Court an amount of 
5, 92, 084 (Rupees Five lakhs ninety two thousand and eighty four ) only as Workmen s Compensation payable to the 
dependents of the deceased workman Sri Mohan Kumar who met with a fatal accident on 11 -11 -2004 arising out of 
and in the course of his employment under the Director General of Police in MSP Camp at Malappuram . 

And whereas, an enquiry conducted through the Assistant Labour Officer, Karunagappally it is understood that 
the following persons are the dependents of the deceased workman within the meaning of Section 2 ( 1) (d ) of ther 
Workmen s Compensation Act, 1923 . 


DETAILS OF DEPENDENTS 


SI . 


Age 
No . Name and Address (in case of Relationship 

- Minor) 
1. Smt. Kavitha, 

Wife 
Alummoottil , 
Kuzhithura P . 0 ., 
Parayakadavu , 

Karunagappally 
2 . Kumari Akshitha 

K . Mohan do. 16 Daughter 
3. Kumari Akshaya 

K . Mohan do . 13 


Now , therefore, notice is hereby given that any other persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me within 15 days (fifteen days) from the date of 
publicationof this notice in the official gazette. If no such claims are received within the stipulated time limit, the 
entire amount of compensation will be disbursed to the dependents mentioned above. Claims, if any , preferred 
thereafter will not be considered . 


- ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, തിരുവനന്തപുരത്തിന്റെ കീഴിൽ ഡവറായി ജോലി നോക്കിവരവെ മാരക 
മായി അപകടംഉ ായി മരണമടഞ്ഞ ശ്രീ . മോഹൻകുമാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതി 


ന 


വ 


- 


ഈ 


നായി - 5, 92,084 (അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിര ായിരത്തിഎൺപത്തി നാലു രൂപ) മാത്രം സംസ്ഥാന ഇൻഷുറൻസ് 
ഡയറക്ടർ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടു . തൊഴിലാളികൾക്കുള്ള 

നഷ്ട 
പരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി (1) ശ്രീമതി കവിത 
( ഭാര്യ) , 
(2) അക്ഷിത കെ . മോഹൻ (മകൾ), (3) അക്ഷയ കെ . മോഹൻ (മകൾ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് 
ചെയ്തിരി 
ക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ തും 
ആയത് തെളിയിക്കേ തുമാണ്. നിർദ്ദിഷ്ട 

സമയത്തിനകം 

- യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതിനുശേഷം സമർപ്പിക്കുന്ന 

അവകാശവാദങ്ങൾ 

ഒന്നും 

തന്നെ 
പരിഗണിക്കുന്നതല്ല. 


- No . WCA - 1031/2010 . 22nd February 2011. 
Whereas the Divisional Manager, Southern Railway, Thiruvananthapuram has deposited with this Court an 
amount of 4 , 37 ,945 (Rupees four lakh thirty seven thousand nine hundred and forty five only) as Workmen s 
compensation payable to the dependents of the deceased workman Sri Vijayadharan who met with a fatal accident 
on 8 - 1 -2006 arising out of and in the course of his employment under the above employer. 

And whereas an enquiry conducted through the Assistant Labour Officer, Paravoor. It is understood that the 
following person is the dependents of the deceased workman within the meaning of Section 2 ( 1) (d ) of the 
Workmen s Compensation Act, 1923 . 


DETAILS OF DEPENDENTS 


Name and Address 


Age 


Relationship 


Wife 


Smt. Suprabha, 

Poonthottathu veedu, 
Karamkode P . 0 ., 
Chathanoor, Kollam . 


Now , therefore notice is hereby given that any other persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me within 15 days (fifteen days ) from the date of publication 
of this notice in the official gazette . If no such claims are received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependent mentioned above . Claims, if any, preferred thereafter will not 
be considered . 
സതേൺ റയിൽവേ - തിരുവനന്തപുരം 

ഡിവിഷണൽ 
ആഫീസിന്റെ 

കീഴിൽ ഡവറായി - ജോലി 

നോക്കിവരവെ 
മാരകമായി അപകടമു ായി മരണമടഞ്ഞ ശ്രീ . വിജയധരന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതി 
നായി 
4, 37,945 ( നാലു ലക്ഷത്തിമുപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തിഅഞ്ചു രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിട്ടു . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) - ( ഡി ) 
വകുപ്പ് അനുസരിച്ച് - നിർവ്വഹിച്ച 

പ്രകാരം 

ടിയാന്റെ 
ആശ്രിതയായി 

ശ്രീമതി സുപ്രഭ, പൂന്തോട്ടത്തു 

വീട്, 
കാരംകോട്, ചാത്തന്നൂർ, കൊല്ലം എന്നവർ മാത്രമേ ഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിത 
രാണെന്ന് അവകാശപ്പെടുന്ന 

മറ്റ് ആരെങ്കിലുമുള്ള ങ്കിൽ 

അവർക്കുള്ള 
അവകാശം 

ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് 

ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ തുമാ 

ണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പ 
റത്ത 

- വ്യക്തിക്ക് 


അതിനുശേഷം 


സമർപ്പിക്കുന്ന 


വിതരണം 

ചെയ്യുന്നതാണ്. 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല . 


Office of the 
Secretary , State Advisory 
Contract Board , 
Thiruvananthapuram. 


(Sd.) 
Commissioner for 
Workmen s Compensation . 


നോട്ടീസ് 


- ( 1) 


നമ്പർ എ . 639 /10 . 

2011 ഫെബ്രുവരി 16. 
ശ്രീ . ഷിജു തോമസ്, ഡയറക്ടർ, ഓർക്കിഡ് ഹോളിഡേസ് ( പ ) ലിമിറ്റഡ്, കിടങ്ങുർ എന്നയാളിന്റെ കീഴിൽ 
ഡവറായി ജോലി നോക്കിവരവെ മരണമടഞ്ഞ ശ്രീ. - ബാലചന്ദ്രൻ നായർ, 
കീച്ചേരിമറ്റത്തിൽ 

വീട്, കിടങ്ങുർ 

പി . 

ഒ ., 

- കോട്ടയത്തിന്റെ 
ആശ്രിതർക്ക് 

തൊഴിലാളി നഷ്ടപരിഹാരം 

നൽകുന്നതിനായി 
5,39, 558 (അഞ്ചു ലക്ഷത്തിമുപ്പത്തൊൻപതിനായിരത്തിഅഞ്ഞൂറ്റി അൻപത്തെട്ടു രൂപ) മാത്രം ഈ ഓഫീസിൽ കെട്ടിവ 
ച്ചിട്ടു . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വഹിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി (1) ശ്രീമതി രമാ ദേവി (ഭാര്യ ) ( 47), കീച്ചേരിമറ്റത്തിൽ 
വീട്, 
കിടങ്ങുർ പി. ഒ., കോട്ടയം, (2) അർജ്ജുൻ ബി . നായർ ( 19) മകൻ, (3) അഞ്ജ ന ബി. നായർ ( 19 ) മകൾ, (4) അഞ്ചു ബി . 
നായർ 
( 14 ) മകൾ (5) ബാലകൃഷ്ണൻനായർ (88 ) പിതാവ് എന്നിവർ മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ് 
കാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുഖ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള 

ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ തുമാ 


ണ്. 


നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് - വിതരണം ചെയ്യുന്നതാണ്. 

അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


me o 


2 


( 2) 
നമ്പർ എ . 776 / 10. 

2011 ഫെബ്രുവരി, 16 . 
- ശ്രീ . കെ . വി . സക്കറിയായുടെ കീഴിൽ ഡ്രൈവറായി ജോലി നോക്കിവരവെ , മരണമടഞ്ഞ ശ്രീ . വർക്കി കോട്ടപ്പറമ്പിൽ 
വീട്, ചെളിക്കുഴി, മു ക്കയം പി . ഒ., കോട്ടയത്തിന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം -- നൽകുന്നതിനായി 

4, 53,874 
( നാലു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് രൂപ ) മാത്രം ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടു . തൊ 
ഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 

ആക്ടിലെ 

( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതയായി ശ്രീമതി ഏലിയാമ്മ വർക്കി ( ഭാര്യ ), കോട്ടപ്പറമ്പിൽ വീട്, 
ചെളിക്കുഴി, മു ക്കയം പി . ഒ., കോട്ടയം എന്നവർ മാത്രമേ ഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുഖ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ തുമാ 
ണ് . 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് - വിതരണം ചെയ്യുന്നതാണ്. 

അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 
വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ 
കമ്മീഷണർ. 


ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ 
ഓഫീസ്, കോട്ടയം. 


- നോട്ടീസ് 


( 1) 


നമ്പർ ഡി - 2384 / 2009. 

2011 ജനുവരി 28. 
--യുണൈറ്റഡ് ഗ്രാനൈറ്റ്സ് ആന്റ് മെറ്റൽസ് വഴിത്തലയുടെ കീഴിൽ ജോലി നോക്കി വരവേ മാരകമായി അപകടമു 
ായി 
മരണമടഞ്ഞ ശ്രീ . - രവി, 

കൊല്ലമലയിൽ, കദളിക്കാട് 

പി . 

ഒ.-യുടെ 
ആശ്രിതർക്ക് 

തൊഴിലാളി നഷ്ടപരിഹാരം 

നൽകുന്നതിനായി 
3,38,880 (മൂന്നു ലക്ഷത്തിമുപ്പത്തിയെണ്ണായിരത്തിഎണ്ണൂറ്റിഎൺപതു രൂപ) മാത്രം ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടു . 
തൊഴിലാളികൾക്കുള്ള 

നഷ്ടപരിഹാര ആക്ടിലെ 

( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി എറണാകുളം ജില്ലയിലെ കദളിക്കാട് പി. ഒ.,മഞ്ഞള്ളൂർ 
കൊല്ലമലയിൽ(1) ശ്രീമതി കാഞ്ചന രവി ( ഭാര്യ ) , 
( 2) ശ്രീ . പ്രശാന്ത് (മകൻ), (3 ) മാസ്റ്റർ പ്രദീപ് ( മൈനറായ 

- മകൻ) , 
( 4 ) കുമാരി മിനു ( മൈനറായ 

മകൾ) ( 5 ) - ശ്രീമതി കുഞ്ചുകുട്ടി (മാതാവ്), 
(6 ) ശ്രീമതി സുനിത ( അവിവാഹിതയായ സഹോദരി) എന്നിവർ മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ 
കാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുഖ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ 
തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 

വിതരണം ചെയ്യുന്നതാണ്. 

അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 

( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക്മെൻസ് 
ഓഫീസ് ( തൊഴിലാളി നഷ്ടപരിഹാരം ), കോമ്പൻസേഷൻ 
എറണാകുളം, കാക്കനാട്, കൊച്ചി. 

കമ്മീഷണർ. 
( ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണർ) 


നോട്ടീസ് 


നമ്പർ ഡബ്ല്യൂ . സി. സി. 380/ 2008. 2011 ഫെബ്രുവരി 21. 

ശ്രീ . എം . സി . ജോസഫ്, കിഴക്കഞ്ചേരി, പാലക്കാട് എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലിനോക്കിവരവേ അപകടമു 
- ായി 11-11- 2007 - ൽ മരണമടഞ്ഞ പ്രകാശൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
ഓറിയന്റൽ ഇൻഷ്വറൻസ് കമ്പനി 5, 59 ,784 ( അഞ്ചു ലക്ഷത്തിഅൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി 
നാല് രൂപ) - ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടു . 

തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . പ്രകാശിന്റെ ആശ്രിത 
രായി 
(1) ശ്രീ . ആറുമുഖൻ ( പിതാവ്), ( 2) ശ്രീമതി ദേവു (മാതാവ്), പാറയ്ക്കൽചള്ള, ഗോവിന്ദാപുരം, പാലക്കാട് എന്നിവർ 
മാത്രമേ ഉള്ളൂവെന്ന് നെന്മാറ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാ 
ശപ്പെടുന്ന 
ആരെങ്കിലുമുണ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസ 
ത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 


വർക്ക് മെൻസ് 

കോമ്പൻസേഷൻ 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ കമ്മീഷണർ 
ഓഫീസ്, പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) 


നോട്ടീസ് 


( 1) 


ച്ചിട്ടു . 


നമ്പർ ഡബ്ല്യൂ . സി. 121/ 2001. 

2011 ഫെബ്രുവരി 10. 
- ശ്രീ . വി . അബ്ദുൾ റസാഖ്, സൗദാമൻസിൽ, ഫ്രാൻസീസ് റോഡ്, കോഴിക്കോടിന്റെ കീഴിൽ ജോലിനോക്കിവരവേ 
മാരകമായി 
അപകടമു ായി മരണമടഞ്ഞ ശ്രീ . ചാത്തുണ്ണിയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
6,71, 595 ( ആറു ലക്ഷത്തിഎഴുപത്തിഒന്നായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച്രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവ 

തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി (1) ഉഷ (ഭാര്യ ), ( 2) വിനീത് (മകൻ), (3) വിജിത്ത് ( മ 
കൻ), (4 ) വിജിഷ (മകൾ), കരിമ്പയിൽ വീട്, കുന്ദമംഗലം പോസ്റ്റ്, 
കോഴിക്കോട് ജില്ല എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന്അവ 
കാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെ 
ടുത്തി 
ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്ന 
താണ്. 

അതിനുശേഷം സമർപ്പിക്കുന്ന 

അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡബ്ല്യൂ . സി . 191/ 2006. 

2011 ഫെബ്രുവരി 10 . 
- ശ്രീ . 

കെ . - ടി. പി. 

അഷറഫ്, പെരിങ്ങോട്ടു 

മീത്തൽ, 
പന്തീരാങ്കാവ്, കോഴിക്കോടിന്റെ 

കീഴിൽ 

ജോലിനോക്കിവരവേ 
മാരകമായി അപകടമു ായി 

മരണമടഞ്ഞ 

- ഷാമിലിന്റെ 
ആശ്രിതർക്ക് 

തൊഴിലാളി നഷ്ടപരിഹാരം 

നൽകുന്നതിനായി 
- 6, 32,665 ( ആറു ലക്ഷത്തിമുപ്പത്തിര ായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച്രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവ 
ച്ചിട്ടു . 

തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി (1) ശ്രീ . സി. അപ്പൂട്ടി ( പിതാവ്-59 വയസ്സ്), (2) മല്ലിക 
(മാതാവ്- 56 വയസ്സ്), നാരങ്ങാളി വീട്, അറപ്പുഴ, പന്തീരാങ്കാവ് 

പോസ്റ്റ്, 
കോഴിക്കോട് ജില്ല എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് അവ 
കാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെ 
ടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ തുമാണ്. നിർദ്ദിഷ്ട സമയ 
ത്തിനകം 

- യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


(3) 


നമ്പർ ഡബ്ല്യൂ . സി. 368/ 1997 . 

2011 ഫെബ്രുവരി 10 . 
- ശ്രീ . എം . പി. മുഹമ്മദ്, എടയാടിപ്പൊയിൽ, പടനിലം പോസ്റ്റ്, കോഴിക്കോടിന്റെ കീഴിൽ ജോലിനോക്കിവരവേ മാരക 
മായി 
അപകടമു ായി 

മരണമടഞ്ഞ 

- ശ്രീ . മേമന് 

- മുഹമ്മദിന്റെ 
ആശ്രിതർക്ക് 

തൊഴിലാളി നഷ്ടപരിഹാരം 

നൽകുന്നതിനായി 
5,51,014 (അഞ്ചു ലക്ഷത്തിഅമ്പൊത്തൊന്നായിരത്തി പതിനാലു രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടു . തൊ 
ഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 

ആക്ടിലെ 2 

( ഡി ) - വകുപ്പ് 


( 1 ) 


അനുസരിച്ച് നിർവ്വചിച്ച് പ്രകാരം ടിയാന്റെ 

ആശിതരായി 
(1) പി. കെ . മറിയ (ഭാര്യ ), (2) മുബീന ( മകൾ), ( 3) മുനീബ് (മകൻ) പറച്ചിക്കുന്നുമ്മൽ വീട്, കൂടത്തായി അംശം, പയോണ 
ദേശം, കോഴിക്കോട് (4) സീനത്ത്, എം . ( മകൾ) w/o. ബാബുരാജ്, പള്ളിക്കുന്ന് വീട്, പുതുപ്പാടി പോസ്റ്റ് എന്നിവർ 
മാതമേ 
ഉള്ളൂവെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 

- അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ 
തുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപറഞ്ഞ 
വ്യക്തികൾക്ക് - വിതരണം - ചെയ്യുന്നതാണ്. 

അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ശ്രീ . 


നമ്പർ സി . 4016 / 2010 . 

2011 ഫെബ്രുവരി, 10 . 
- ശ്രീമതി 

ശാന്ത വിശ്വനാഥൻ, പാർവ്വതി 

നിലയം, 
മൂടാടി, മുച്ചുകുന്നിന്റെ -- കീഴിൽ 

- ജോലിനോക്കിവരവേ 
മാരകമായി അപകടമു ായി മരണമടഞ്ഞ 

സതീശൻ, 
കോമത്തുതാഴെ കുനിയിൽ-യുടെ ആശ്രിതർക്ക് 

- തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി - 6,31,729 ( ആറു ലക്ഷത്തിമുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ 
മാത്രം) 

ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടു . 

- തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി (1) കാർത്ത്യാ 
യനി അമ്മ ( മാതാവ്), കോമത്ത് താഴെകുനിയിൽ, മൂടാടി, (2 ) സരിത ( സഹോദരി) 
w / o . ശ്രീകുമാർ, ഉപ്പിലാടത്ത്, ചേമഞ്ചേരി, 

കൊയിലാ 1, 
കോഴിക്കോട് 

എന്നിവർ - മാത്രമേ ഉള്ളൂവെന്ന് 

റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 

അപ്രകാരമുള്ള 

ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന 

മറ്റ് - ആരെങ്കിലുമുണ ങ്കിൽ 

- അവർക്കുള്ള 
അവകാശം 

നോട്ടീസ് 

കേരള 

ഗവൺമെന്റ് - ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ തുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും 

ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക 

മുഴുവനും - മേൽപറഞ്ഞ 

വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 

സമർപ്പിക്കുന്ന 
അവകാശ വാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ജില്ല 


ഈ 


റീജിയണൽ ജോയിന്റ് ലേബർ 
കമ്മീഷണറുടെ ഓഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്), 
വർക്ക്മെൻസ് 
കോമ്പൻസേഷൻ 
കമ്മീഷണർ. 


NOTICE 


No . B - 28 /2010 ( WC-30 /2002 ). 


18th February 2011 . 


- Whereas, the H M L , Chundale Estate has deposited with this Court an amount of 4,42 , 400 (Rupees four lakh 
forty two thousand and four hundred only ) as payable to the dependents of the deceased Workman Sri Basheer, P . 
who met with a fatal accident on 14 -5 - 2001 arising out of and in the course of his employment under the above 
employer. 

And whereas an enquiry conducted through the Assistant Labour Officer ,Kalpetta Circle . It is understood that 
the following persons are the dependents of the deceased workman within the meaning of Section 
2 (1) (d) of the Workmen s Compensation Act, 1923 . 


DETAILS OF DEPENDENTS 


Name and Address 


Age 


Relationship 

with the 
deceased 
person 


No. 


| 1 


Rasiya 


Wife 


2 


P . Hassan 


Father 


Thadathil Veedu , 27 
Vaduvanchal P . O . 
Pulikuzhiyil Veedu , 55 
Kunnambetta , P . O ., 
Meppadi ( Via .) 

do . 
do . 

24 


Mother 


3 Pathumma 
4. P . Rumeesh 


Brother 


Now , therefore, notice is hereby given that any other persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the Commissioner for Workmen s Compensation , Kannur 
within 15 days from the date of publicartion of this notice in the official gazette . If no such claims are received 
within the stipulated time limit , the entire amount of compensation will be disbursed to the dependents mentioned 
above. Clains, if any, preferred thereafter will not be considered . 


എച്ച്. എം. എൽ. ചു ൽ എസ്റ്റേറ്റ് എന്നവരുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകടം ഉ ായി 
മരണമടഞ്ഞ ശ്രീ. പി. ബഷീറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,42, 400 ( നാലു 
ലക്ഷത്തി നാല്പത്തിര ായിരത്തി നാനൂറ് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ 


ടിയാന്റെ 


ആശ്രിതരായി 


ക്രമ പേരും മേൽവിലാസവും 
നമ്പർ 


മരിച്ചയാളു വയസ്സ് 
മായുള്ള 
ബന്ധം 


1 റസിയ തടത്തിൽ വീട്, 

ഭാര്യ 
വടുവഞ്ചാൽ പി . ഒ . 
2 പി . ഹസ്സൻ പുളിക്കുഴിയിൽ വീട്, പിതാവ് 55 

കുന്നംബറ്റ് പി . ഒ. 

മേപ്പാടി ( വഴി) 
3 പാത്തുമ്മ 

മാതാവ് 50 
4 പി. റുമീഷ് 

സഹോദരൻ 24 
എന്നിവർ - മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് 

ചെയ്തിരി 
ക്കുന്നു . ടിയാന്റെ ആശ്രിതരായി അശ്രിതർ എന്ന നിർവ്വചനത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും ഉള്ള ങ്കിൽ 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖാമൂലം 
ഹാജരായി അവകാശം 

തെളിയിക്കേ തുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം 

യാതൊരു അവകാശവാദവും 

ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക 

മുഴുവനും മേൽപറഞ്ഞ 

വ്യക്തികൾക്ക് 


സമർപ്പിക്കുന്ന 


വിതരണം 

ചെയ്യുന്നതാണ്. അതിനുശേഷം 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

| ( Sd .) 

Deputy Labour Office of the Commissioner and 
Deputy Labour Commissioner for Workmen s Commissioner, Kannur. Compensation . 


